Kerala Gazette No. 32 dated 10th August 2021 . 


PART I 


Section iii 


Ee E 


*** 


DVERTEN 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം - ജി ) വകുപ്പ് 


വിജ്ഞാപനം 
നമ്പർ 3367 ലെഗ് ജി .212021 നിയമം . 

2021 ഫെബ്രുവരി 24 
തിരുവനന്തപുരം , 1196 കുംഭം 12 

1942 ഫാൽഗുനം 5 . 


2021 ഫെബ്രുവരി 23 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓർഡിനൻസ് പൊതു ജ ന ങ്ങ ളുടെ അറി വി ലേ യ്ക്കായി ഇതി നാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദബാബു , പി . കെ . 

നിയമ സെക്രട്ടറി . 


3.31 2021 } DTP , 


97 


2 


2021 - ലെ 45 -ാം നമ്പർ ഓർഡിനൻസ് 


2021 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല 

( ഭേദഗതി ) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത് . 


1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക - 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റ് 
( 1994- ലെ 5 ) ഇനിപ്പറയുന്ന ആ വ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് 
യുക്തമായിരിക്കുകയാലും ; 


കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ , അതിനാൽ , ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1 ) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്ക പേരും പാ രം ഭവും .- ( 1 ) ഈ ഓർഡിനൻസിന് 


2021- ല 


ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ( ഭേദഗതി ) ഓർഡിനൻസ് എന്ന് പേര് 


പറയാം . 


( 2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ് . 


98 


3 


2. 1994 - ലെ 5 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ് . ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലയളവിൽ 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത 
സർവ്വകലാശാല ആക്റ്റിന് ( 1994 - ലെ 5 ) ( ഇതിനുശേഷം പ്രധാന ആക്ട് എന്നാണ് 
പരാമർശിക്കപ്പെടുക ) 3-0 4 -ം വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 


ഗവഷണം 


3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്റ്റിന്റെ 2 -ാം വകുപ്പിൽ , ( റ്റി ) 
ഖണ്ഡത്തിനു പകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ് , അതായത് : 

“ ( റ്റി ) “ അദ്ധ്യാപകൻ ” എന്നാൽ ബോധനം നൽകുന്ന ആവശ്യത്തിനായി 
അല്ലെങ്കിൽ സർ വ്വകലാശാലയിൽ 

നടത്തുന്നതിനും അതിനു 
മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനുമായി സർവ്വകലാശാല ധനസഹായ കമ്മീഷന്റെ 
മാനദണ്ഡങ്ങൾ പ്രകാരം നിയമിക്കപ്പെട്ട ഒരു പാഫ സർ , അസോസിയേറ്റ് 
പാഫസർ , അസിസ്റ്റന്റ് പാഫസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേതെങ്കിലും 
ആൾ എന്നർത്ഥമാകുന്നു ; ” . 


4 . 


19 -ാം വകുപ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്റ്റിന്റെ 19 -ാം വകുപ്പ് ( 4 ) -ാം 
ഉപവകുപ്പിനു പകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് : 


“ ( 4 ) ഒരു പാഫസറോ ഒരു പാഫസറുടെ അസാന്നിദ്ധ്യത്തിൽ ആ 
വകുപ്പിലെ ഒരു അസോസിയേറ്റ് പാഫസറോ മൂന്ന് വർഷക്കാലയളവിലേക്ക് 
റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ തലവനായുള്ള സർവ്വകലാശാലയുടെ അക്കാദമിക് 
പഠനങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ അക്കാദമിക് വകുപ്പുകൾ ആയിരിക്കുന്നതാണ് . 
രണ്ടുപേരുടെയും അസാന്നിദ്ധ്യത്തിൽ , ഏറ്റവും സീനിയറായ അദ്ധ്യാപകന് , 
" ടീച്ചർ - ഇൻ - ചാർജ് ' ആയി കടമകൾ നിർവ്വഹിക്കാവുന്നതാണ് . ' ' . 


ആരിഫ് മുഹമ്മദ് ഖാൻ , 

ഗവർണ്ണർ . 


( ശരിത്തർജ്ജമ 


ഇന്ദുകല , പി . , 
അഡീഷണൽ നിയമ സെക്രട്ടറി . 


99 


Salim A 


Digitally signed by Salim 
A 
Date : 2021.09.24 09:41:36 
+ 05'30 ' 


